O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


50 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17595 


Revenue Department 


21st December 2021 


Thrissur District 


Talappilly Taluk 


NOTICE 


നമ്പർ : ബി 7-8161 / 2020 


30-10-2021 


അവകാശ 


തലപ്പിള്ളി താലൂക്കിൽ പെരിങ്ങത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശാന്തകുമാരി കെ , രവീന്ദ്രഭവനം 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
രാജൻ രാമശർമ്മ , കാര്യാട്ട് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

03-08-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സഹോദരി 


69 


2 


53 


3 


33 


| വിജയലക്ഷ്മി കെ 
രജിത സി ( മരണപ്പെട്ട സഹോദരൻ മോഹന മുരളീധരൻറ 
| ഭാര്യ ) 
| മിഥുൻ സി ( മരണപ്പെട്ട സഹോദരൻ മോഹന മുരളീധരൻറ 
| മകൻ 
രേഷ് സി ( മരണപ്പെട്ട സഹോദരൻ മോഹന മുരളീധരൻറ 
മകൾ } 
രാജലക്ഷ്മി ( മരണപ്പെട്ട സഹോദരൻ രാജൻ രാമശർമ്മയുടെ 


4 


26 


5 


64 


( ഭാര്യ ) 


6 


39 


രമ്യ ശ്രീകുമാർ ( മരണപ്പെട്ട സഹോദരൻ രാജൻ 
| രാമശർമ്മയുടെ മകൾ 


7 


34 


സൗമ്യ രാജൻ ( മരണപ്പെട്ട സഹോദരൻ രാജൻ 
രാമശർമ്മയുടെ മകൾ | 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17596 


KERALA GAZETTE 


Part III 


Thrissur District 


Talappilly Taluk 


NOTICE 


നമ്പർ : B7-10658 { 2021 


14-12-2021 


അ 


അനന്തരാവകാശ 


തലപ്പിള്ളി താലൂക്കിൽ മായന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുന്ദരൻ ടി കെ താനിക്കാട്ടിൽ , 
മായന്നൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മായന്നൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രഭാവതി , താനിക്കാട്ടിൽ , മായന്നൂർ , ബോധിപ്പിച്ച അപേക്ഷ 
മായന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 01-08-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


| പ്രഭാവതി 
രാജശ്രീ ടി കെ 


2 


| മകൾ 


41 


3 


വാണിശ്രീ ടി എസ് 


മകൾ 


39 


നമ്പർ : B7-10387 | 2021 


14-12-2021 


അപേക്ഷ 


തലപ്പിള്ളി താലൂക്കിൽ എളനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കണ്ണൻ വാടാൻകുന്നത്ത് , തൃക്കണായ 
എളനാട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിലെ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി എളനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുനില , വാടാൻകുന്നത്ത് , തൃക്കണായ , എളനാട് , ബോധിപ്പിച്ച 

എളനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പിതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 
2 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കല്യാണി 


മാതാവ് 


85 


2 


ഭാര്യ 


39 


സുനില കെ എസ് 
ആദിത്യ വി കെ 


N | | | 


3 


മകൾ 


18 


4 


അഭിജിത് വി കെ 


| മകൻ 


നമ്പർ : B7-10887 | 2021 


14-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17597 


Revenue Department 


21st December 2021 


അനന്തരാവക 


തലപ്പിള്ളി താലൂക്കിൽ എങ്കക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആലീസ് മാണി അക്കരപറ്റി പരുത്തിപ് 
ര കുമരനെല്ലൂർ 680590 എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
ാശ സർട്ടിഫിക്കറ്റിനായി എങ്കക്കാട് വില്ലേജിൽ പരേതയുടെ മകൻ എ എം ബേബി , അക്കരപറ്റി പരുത്തിപ്ര കുമരനെല്ലൂർ 
680590 , ബോധിപ്പിച്ച അപേക്ഷ എങ്കക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-05-2017 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


എ എം ബേബി 


മകൻ 


64 


2 


എ എം തോമസ് 


| മകൻ 


60 


3 


എ എം മേരി 


മകൾ 


58 


നമ്പർ : B7-10888 { 2021 


14-12-2021 


തലപ്പിള്ളി താലൂക്കിൽ തെക്കുംകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാധ മൊഴികുളങ്ങര , പനങ്ങാട്ടുകര 
തെക്കുംകര എന്നയാളുടെ അവകാശികൾക്ക് ഖാദി ഓഫീസിലെ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തെക്കുംകര വില്ലേജിൽ പരേതയുടെ ഭർത്താവ് അരവിന്ദാക്ഷൻ , മൊഴികുളങ്ങര , പനങ്ങാട്ടുകര 
തെക്കുംകര , ബോധിപ്പിച്ച അപേക്ഷ തെക്കുംകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല മെനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതില് 
f ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അരവിന്ദാക്ഷൻ 


ഭർത്താവ് 


54 


2 


ഗോപീ കൃഷ്മൻ 


| മകൻ 


12 


നമ്പർ : B7-10905 ൽ 2021 


14-12-2021 


അനന്തരാവകാശ 


തലപ്പിള്ളി താലൂക്കിൽ മിണാലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയചന്ദ്രൻ കെ വി കായംപുറത്ത് 
അത്താണി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മിണാലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീല ജയചന്ദ്രൻ , കായംപുറത്ത് അത്താണി , ബോധിപ്പിച്ച 
അപേക്ഷ മിണാലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17598 


KERALA GAZETTE 


Part III 


തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീല ജയചന്ദ്രൻ 


ഭാര്യ 


73 


2 


ഗിരിജൻ കെ ജെ 


മകൻ 


53 


3 


സുരേഷ് കെ ജെ 


മകൻ 


51 


4 


ഷാജി കെ ജെ 


മകൻ 


50 


നമ്പർ : B7-10947 } 2021 


14-12-2021 


തലപ്പിള്ളി താലൂക്കിൽ വടക്കേത്തറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിലാസിനി എം കെ തെക്കേതിൽ , 
നീർണമുക്ക് , വടക്കേത്തറ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറിയിലെ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടക്കേത്തറ വില്ലേജിൽ പരേതയുടെ മകൻ സുനിൽകുമാർ ടി , തെക്കേതിൽ , 
നീർണമുക്ക് , വടക്കേത്തറ , ബോധിപ്പിച്ച അപേക്ഷ വടക്കേത്തറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

10-09-2021 -ൽ മരണ 

ാണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മധു ടി 


മകൻ 


54 


2 


സുനിൽകുമാർ ടി 


| മകൻ 


49 


3 


ജയരാജൻ ടി 


മകൻ 


48 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17599 


Revenue Department 


21st December 2021 


Thrissur District 


Talappilly Taluk 


NOTICE 


നമ്പർ : ബി 7-7629 1 2021 


24-09-2021 


തളപ്പിള്ളി താലൂക്കിൽ തെക്കുംകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാഘവൻ കെ എ കൊളങ്ങരവളപ്പിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തെക്കുംകര വില്ലേജിൽ പരേതൻറെ മകൻ മല്ലിക , , ബോധിപ്പിച്ച അപേക്ഷ തെക്കുംകര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മല്ലിക എം കെ 


ഭാര്യ 


65 


2 


സന്ധ്യ കെ ആർ 


മകൾ 


34 


3 


സൗമ്യ കെ ആർ 


| മകൾ 


33 


4 


സരിത കെ ആർ 


മകൾ 


45 


നമ്പർ : ബി 7 -7630 1 2021 


24-09-2021 


തളപ്പിള്ളി താലൂക്കിൽ തെക്കുംകര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രേമകുമാർ ഇരവിമംഗലത്ത് 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തെക്കുംകര വില്ലേജിൽ പരേതൻറെ ഭാര്യ സരള എം വി , , ബോധിപ്പിച്ച അപേക്ഷ തെക്കുംകര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സരള എം വി 


ഭാര്യ 


48 


2 


അഭികൃഷ്ണ പി 


മകൻ 


23 


3 


മണി 


മാതാവ് 


79 


നമ്പർ : ബി 7 -3755 1 2021 


25-09-2021 


തലപ്പിള്ളി താലൂക്കിൽ കുമരനെല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊലവൻ മകൻ അയ്യപ്പൻ കാർ 
മ്മൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17600 


KERALA GAZETTE 


Part III 


സർട്ടിഫിക്കറ്റിനായി കുമരനെല്ലൂർ വില്ലേജിൽ പരേതൻറെ മകൻ സഹജു കെ എ , , ബോധിപ്പിച്ച അപേക്ഷ കുമരനെല് 
ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 18-08-2008 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വീരഹരിജ 

ബാബു 


മകൻ 


69 


2 


| പുനർജ്ജൻ കെ എ 


| മകൻ 


59 


3 


| ജയൻ കെ എ 


മകൻ 


55 


4 . 


സഹജു കെ എ 


മകൻ 


54 


5 


ബജനി കെ എ 


മകൾ 


46 


6 


രമാദേവി 


( മരണപ്പെട്ട മകൻ രാജീസിൻറ ഭാര്യ ) 


62 


മകന്റെ ഭാര്യ 
| പൗത്രി 


11 


7 


നിത്യ 


മകൾ | 


37 


11 


8 


| അരുൺ 


മകൻ | 


പൗത്രൻ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17601 


Revenue Department 


21st December 2021 


Thrissur District 


Talappilly Taluk 


NOTICE 


നമ്പർ : ബി7-8999 / 2021 


15-11-2021 


അനന്തരാവകാശ 


അപേക്ഷയ 


തലപ്പിള്ളി താലൂക്കിൽ കണിയാർക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമചന്ദ്രൻ കെ , മുണ്ടേക്കോട്ട് 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കണിയാർകോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ അഹല്യാദേവി , മുണ്ടക്കോട്ട് വീട്ടിൽ ബോധിപ്പിച്ച 

കണിയാർകോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-06-2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അഹല്യാദേവി 


ഭാര്യ 


50 


2 


അനിൽകുമാർ കെ 


| മകൻ 


31 


3 


അജയ്കുമാർ കെ 


മകൻ 


24 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 03:58:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


